Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. 02 ). MMJO 
KL /TV (N )/ 12 / 2009 - 2011 


OVERNM 


OSO 


PRAVY 


0 m 
MENT OF 


OF KER 


न्यानव 


79 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


11th May 2010 

2010 GD / 11 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No. 


beijo 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


21st Vaisakha 1932 
1932 60011000010 21 


PART III 
Ground Water Department 


TENDER NOTICE 


No. T4 / 1871/2010 . 

23rd April 2010. 
Sealed tenders are invited for the display of the 
following Advertisements from authorized dealers / 
manufacturers/ agencies to Ground Water Department, 
Jalavijnana Bhavan , Thiruvananthapuram . 

Item with Quantity — Top Quality Flux Board 
25 x 20 — feet ( Supply and arranging display at one prime 
location in Thiruvananthapuram , Thrissur and Palakkad 
Districts for one year, including the printing of the sup 
plied advertisement). 


tenders will not be accepted . The tenders will be opened 
on 25-5 - 2010 at 3 p. m . in the presence of the tenderers or 
their authorized representatives who may be present at 
that time. Sale of tender forms will start with effect from 
3 -5 - 2010 , 11 a . m . and will be closed at 12 noon on 
25 -5 -2010 . The tenders should reach the undersigned on or 
before 2 p . m . on 25 -5 -2010 . 

Intending tenderers may give application to the 
Director, Ground Water Department, Jalavijnana Bhavan , 
Ambalammukku, Thiruvananthapuram , Kerala State , 
Pin -695 003, to obtain the requisite tender forms. 
Application for the tender forms should be accompanied 
by a Cash Remittance /Money Order in favour of the 
Director, Ground Water Department, Ambalammukku , 
Kowdiar P . O ., Thiruvananthapuram -695 003 at the price 
fixed for a tender form /set of forms and it is not 
refundable under any circumstances. Cheques, Drafts or 
Postal Orders will not be accepted towards the cost of 
tender forms. No tender form will be sent by V . P . P . 
Duplicate tender form if required will be issued on 
payment. An Earnest Money Deposit of 1 % of the total 
value has to be submitted along with the tender offer. 


PAC — Rs. 3,68,000 . 
EMD — 1 % . 


Cost of tender form : 


Original - Rs. 900 
Duplicate - Rs. 450 


The tender should be superscribed with tender 
number and name of the item each in separate sealed cover 
addressed to the Director, Ground Water Department, 
Jalavijnana Bhavan , Ambalammukku , Kowdiar P. O ., 
Thiruvananthapuram , Kerala State , Pin -695 003. Late 


11th MAY 2010] 


GROUND WATER DEPARTMENT 


32 


യോടൊപ്പം നൽകേണ്ട താ ണ്. ഇതിൽ 25 രൂപ പോസ്റ്റൽ 
ചാർജ്ജിനാണ്. ചെക്കുകൾ പോസ്റ്റൽ ഓർഡറുകൾ ബാങ്ക് 
ഡാറ്റുകൾ മുതലായവ ദർഘാസ് ഫോറത്തിന്റെ വിലയായി 
സ്വീകരിക്കുന്നതല്ല . ദർഘാസ് ഫോറങ്ങൾ വി. പി. പി . ആയി 
അയയ്ക്കുന്നതല്ല. നിരതദ്രവ്യമായി അടങ്കൽ തുകയുടെ 1 % 
ദർഘാസിന്റെ കൂടെ സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകൾ 
യാതൊരു കാരണവും കൂടാതെ റദ്ദാക്കാനുള്ള അധികാരം 
ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. ദർഘാസ് തുറക്കുന്ന ദിവസം 
അവധി ദിവസമായി പ്രഖ്യാപിക്കപ്പെട്ടാൽ തൊട്ടടുത്ത പ്രവർത്തി 
ദിവസം ദർഘാസുകൾ തുറക്കു ന്ന താ യി രിക്കും. പരസ്യ 
ബോർഡ് സ്ഥാപിക്കുന്ന സ്ഥല ത്തിന്റെ വിശ ദാം ശ ങ്ങൾ 
ദർഘാസിൽ വ്യക്തമാക്കിയിരിക്കണം. 


( Sd.) 


Jalavijnana Bhavan , 
Ambalammukku, 
Kowdiar P . 0 ., 
Thiruvananthapuram . 


Director, 
( On behalf of the Governor of Kerala ). 


ദർഘാസ് പരസ്യം 


( 1 ) 


An agreement in Kerala stamp paper worth Rs. 50 should 
be submitted with each tender form . Stamp paper will be 
supplied outsideKerala with tender form on payment ofRs. 75 
(Rupees 50 for stamp paper and Rs. 25 for postal and 
incidental charges) which may be remitted by money order 
along with cost of tender forms. 

All government rules prevailing will be applicable to the 
tender. Due to any reason if the tender opening day is de 
clared as a holiday , the tenders will be opened on the next 
working day. The Director is empowered to cancel tender 
without assigning reasons thereof. Details of location of the 
advertisement board is to be specified in the tender. 

- കേരള ഭൂജല വകുപ്പിലേക്ക് താഴെ പറയുന്ന പ്രകാരമുളള 
പര സ്യ ങ്ങ ൾ പദർ ശി പ്പി ക്കു ന്ന തി നായി യഥാർത്ഥ 
നിർമ്മാ താ ക്കൾ/ അവരുടെ അംഗീകൃത വിത ര ണ ക്കാർ/ 
ഏജൻസികൾ എന്നിവരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊളളുന്നു . 

ദർഘാസ് നമ്പർ റ്റി.4/ 1871/ 2010. 

വിവരണം - മുന്തിയ ഗുണമു ളള ഫ്ളക്സ് ബോർഡ് 
നിർമ്മിച്ച് പരസ്യം പ്രിന്റ് ചെയ്ത് തിരുവനന്തപുരം, തൃശ്ശൂർ, 
പാലക്കാട് എന്നീ ജില്ലാ ആസ്ഥാനങ്ങളിൽ ഒരു സ്ഥലത്ത് ഒരു 
വർഷത്തേക്ക് പ്രദർശിപ്പിക്കുന്നതിന്. 

അളവ്/എണ്ണം 25 x 20 അടി (3 എണ്ണം). 
അടങ്കൽ തുക - രൂപ 3,68,000. 
നിരതദ്രവ്യം 1 % 
ദർഘാസ് ഫോറത്തിന്റെ വില . 

അസ്സൽ രൂപ 900. 

പകർപ്പ് -രൂപ 450. 
ദർഘാസ് ഫോറത്തിന്റെ വില രൊക്കമായോ മണി ഓർഡർ 
ആയോ ( തിരിച്ച് നൽകുന്നതല്ല ) അടച്ച് ഒറിജിനൽ നിർമ്മാതാ 
ക്കൾ അവരുടെ അംഗീകൃത ഏജന്റുമാർ എന്ന് തെളിയിക്കുന്ന 
സർട്ടിഫിക്കറ്റ് സഹിതം ആവശ്യപ്പെട്ടാൽ ഡയറക്ടർ, ഭൂജല 
വകുപ്പ്, അമ്പലമുക്ക്, തിരുവനന്തപുരം-03 എന്ന വിലാസത്തിൽ 
നിന്നും ലഭിക്കുന്നതാണ്. ദർഘാസ് ഫാറങ്ങൾ കൈമാറ്റം 
ചെയ്യാൻ പാടുള്ളതല്ല. പൂരിപ്പിച്ച അസ്സൽ ദർഘാസ് ഫാറങ്ങൾ 
ഓരോ വകകൾക്കും പ്രത്യേകം പ്രത്യേകം കവറുകളിൽ മുദ 
ചെയ്ത ഓരോ കവറിലും ദർഘാസ് നമ്പരും ഏത് വകകൾക്ക് 
ഉളളതാണെന്നും രേഖപ്പെടുത്തി ഡയറക്ടർ, ഭൂജല വകുപ്പ്, 
ജല വി ജ്ഞാ ന ഭ വൻ, അമ്പ ല മു ക്ക് , കവടി യാർ പി . ഒ ., 
തിരു വ ന ന്ത പു രം - 03 എന്ന വിലാ സ ത്തിൽ 25 - 5 - 2010 
ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് മുൻപായി എത്തിക്കേണ്ടതാകുന്നു . 
താമസിച്ചുകിട്ടുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. മുദ്രവച്ച ദർഘാസുകൾ 25 - 5- 2010 വൈകിട്ട് 
3 മണിക്ക് സന്നിഹിതരായ ദർഘാസുകാരുടെയോ അവരുടെ 
അംഗീകൃത പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറന്ന് 
പരിശോധിക്കുന്നതാണ്. 


നമ്പർ ജി . എം .- 1111 /09 -OT- 09 / 10 . 

2010 ഏപ്രിൽ 22. 
-- കേരള ഗവർണ്ണർക്കുവേണ്ടിജില്ലാ ഓഫീസർ, ഭൂജല വകുപ്പ്, 
മലപ്പുറം താഴെപ്പറയുന്ന പ്രവർത്തിക്ക് അംഗീകൃത കരാറു 
കാരിൽ നിന്നും പ്രശസ്ത സ്ഥാപനങ്ങളിൽ നിന്നും പ്രവൃത്തി 
യുടെ പേരും ദർഘാസ് നമ്പരും ആലേഖനം ചെയ്ത മുദ്രവച്ച 
കവറുകളിൽ ദർഘാസുകൾക്ഷണിച്ചുകൊളളുന്നു . 

ദർഘാസ് നമ്പർ ജി . എം . 1111/ 09- OT- 09/ 10. 

പ്രവൃത്തിയുടെ പേര്- ഭൂജല വകുപ്പിന്റെ പരിധിയിൽ 
വരുന്ന മലപ്പുറം ജില്ലയിലെ വിവിധ ബ്ലോക്ക് ഗ്രാമ പഞ്ചായ 
ത്തുകളിൽ 110 എം . എം . വ്യാസമുളള കുഴൽ കിണർ കുഴിച്ച് 
ഹാന്റ് പമ്പ് ( ഐ . എസ്. ഐ . മുദ്രയുളളത്) വാങ്ങി ഘടിപ്പിച്ച് 
പ്ളാറ്റ് ഫോം നിർമ്മിക്കുന്ന പ്രവൃത്തി. 

അടങ്കൽ തുക - രൂപ 2,00,000. 


നിരതദ്രവ്യം 


5,000 രൂപ. 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വാറ്റ്. 


ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 17 - 5 - 2010, 1 മണി. 


- ദർഘാസ് ഫോറ ങ്ങ ൾ സ്വീകരിക്കുന്ന അവ സാന 
- തീയതിയും സമയവും 17 - 5 - 2010 , 3 മണി. 


ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
17 - 5 - 2010 , 4 മണി. 


പ്രവൃത്തി ചെയ്ത് തീർക്കേണ്ട കാലാവധി 10 ദിവസം. 


- ദർഘാസ് ഫോറങ്ങളുടെ വിൽപ്പന 3- 5- 2010 - ന് രാവിലെ 11 
മണിക്ക് തുടങ്ങി 25 -5- 2010 ഉച്ചയ്ക്ക് 12 മണിയ്ക്ക് അവസാനി 
പ്പിക്കുന്നതാണ്. ഓരോ ദർഘാസിനൊപ്പം 50 രൂപയുടെമുദ്രപ്പത 
ത്തിൽ ഒരു പ്രാഥമിക എഗ്രിമെന്റ് സമർപ്പിക്കേണ്ടതാകുന്നു . 
കേരളത്തിന് പുറത്തുളള കമ്പനികളിലേക്ക്മുദ്രപ്പത്രം നൽകുന്ന 
തിന് 75 രൂപ മണിയോർഡർ ആയി ടെന്റർ ഫോറത്തിന്റെ വില 


- (2) 
നമ്പർ ജി. എം . 325/08-OT-10 / 10 . 2010 ഏപ്രിൽ 24. 

കേരള ഗവർണ്ണർക്കുവേണ്ടി ജില്ലാ ഓഫീസർ, ഭൂജല വകുപ്പ്, 
- മലപ്പുറം താഴെപ്പറയുന്ന പ്രവർത്തിക്ക് അംഗീകൃത കരാറു 

കാരിൽ നിന്നും പ്രശസ്ത സ്ഥാപനങ്ങളിൽ നിന്നും പ്രവൃത്തി 
യുടെ പേരും ദർഘാസ് നമ്പരും ആലേഖനം ചെയ്ത മുദ്രവച്ച 
കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 


11th MAY 2010] 


GROUND WATER DEPARTMENT 


33 


ദർഘാസ് നമ്പർ ജി. എം . 325 /08 -01- 10/10. 


ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 19 - 5 - 2010 , 1 മണി. 


ദർ ഘാസ് ഫോറ ങ്ങ ൾ സ്വീകരിക്കുന്ന അ വ സാന 
തീയതിയും സമയവും - 19 - 5 - 2010, 3 മണി. 


| പ്രവൃത്തിയുടെ പേര്- ഭൂജല വകുപ്പിന്റെ പരിധിയിൽ 
വരുന്ന മലപ്പുറം ജില്ലയിലെ വിവിധ ബ്ലോക്ക് ഗ്രാമ പഞ്ചായ 
ത്തുകളിൽ 110 എം . എം. വ്യാസമുളള കുഴൽ കിണർ കുഴിച്ച് 
ഹാന്റ് പമ്പ് ( ഐ . എസ്. ഐ . മുദ്രയുള്ളത്) വാങ്ങി ഘടിപ്പിച്ച് 
പ്ളാറ്റ് ഫോം നിർമ്മിക്കുന്ന പ്രവൃത്തി. 


ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും- - 
19 - 5 - 2010, 4 മണി. 


പ്രവൃത്തിചെയ്ത് തീർക്കേണ്ട കാലാവധി - 10 ദിവസം. 


അടങ്കൽ തുക - രൂപ 2 , 00, 000 . 


നിരതദ്രവ്യം- 5,000 രൂപ. 


ജില്ലാ ഓഫീസറുടെ, 
കാര്യാലയം, 
മലപ്പുറം. 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വാറ്റ് . 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


